Kerala Gazette No. 44 dated 10th November 2020 . 

. 


PART I 


Section ïi 


eer Ti 


C 


സ 


ാ 


t 


കേരള 


സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം-എഫ്) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 24395 ലെഗ്, എഫ് 2 / 2017 / നിയമം , 


2018 ജൂലൈ 3 
തിരുവനന്തപുരം, 1193 മിഥുനം 19 

1940 ആഷാഢം 12 . 


കേരള സംസ്ഥാന നിയമസഭയുടെ താഴെ പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിലേക്കായി ഇതി നാൽ പ്രസിദ്ധ പ്പെടുത്തുന്നു . നിയ മ സഭ പാസ്സാ ക്കിയ 
പ്രകാരമുള്ള ബില്ലിന് 2018 ജൂലൈ 3 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


ബി . ജി . ഹരീന്ദ്രനാഥ്, 

നിയമ സെക്രട്ടറി. 


3. 432020/ DTP. 


11 


2 


2018 - ലെ 16 -ാം ആക്റ്റ് 


2018 - ലെ കേരള ജലസേചനവും ജലസംരക്ഷണവും 

( ഭേദഗതി ) ആക് 
2003 - ലെ കേരള ജലസേചനവും ജലസംരക്ഷണവും ആക്റ്റ് 

വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 
ആക്റ്റ് 


200 3- ല 


പീ ടി ക. 

കേരള ജല സേ ച നവും ജല സം രക്ഷ ണവും ആക്റ്റ് 
ഇതി നു ശേഷം കാണുന്ന ആ വ ശ്യ ങ്ങ ൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യു ന്നത് 
യുക്തമായിരിക്കുകയാൽ; 

ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിയൊൻപതാം സംവത്സരത്തിൽ താഴെപ്പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു : 


കേ രള 


1. ചുരുക്കപ്പേരും ( പാരം ഭ വും .- ( 1 ) ഈ ആക്റ്റിന് 2018 - ലെ 
ജലസേചനവും ജലസംരക്ഷണവും ( ഭേദഗതി) ആക്ട് എന്ന് പേര് പറയാം. 


( 2 ) ഇത് 2017 ഡിസംബർ 8 -ാം തീയതി പ്രാബല്യത്തിൽ വന്ന തായി 
കരുതപ്പെടേണ്ടതാണ്. 


എന്നാ ണ് 


2. 37 -ാം വകുപ്പിന്റെ ഭേദഗതി. -2003 - ലെ കേരള ജലസേചനവും ജലസംരക്ഷണവും 
ആക്റ്റിലെ ( 2 003 - ല 31 ) ( ഇ തി നു ശേഷം ( പധാന ആക്റ്റ് 
പരാമർശിക്കപ്പെടുക ), 37 -ാം വകുപ്പിൽ, ( 3 ) -ാം ഉപവകുപ്പിനുശേഷം താഴെപ്പറയുന്ന 
ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 

" ( 4 ) യാതൊരാളും ഏതെങ്കിലും വിതരണ സംവിധാനത്തിലോ ജലപ്രവാഹ 
ത്തിലോ ചപ്പുചവറുകളോ മാലിന്യമോ വിസർജ്ജ്യമോ മറ്റേതെങ്കിലും പാഴ്വസ്തുക്കളോ 
നിക്ഷേപിക്കുവാനോ നിക്ഷേപിക്കുന്നതിനിടയാക്കുവാനോ അതിലേക്ക് മലിനജലം 
ഒഴുകുവാൻ അനുവദിക്കുവാനോ മറ്റേതെങ്കിലും വിധത്തിൽ ജലം മലിനപ്പെടുത്തു 
വാനോ പാടുള്ളതല്ല . ”. 

3. 58 -ാം വകുപ്പിന്റെ ഭേദഗതി.-- പ്രധാന ആക്ടിലെ 58 -ാം വകുപ്പിലെ , ( 1 ) -ാം 
ഉപവകുപ്പിൽ, ( ജെ ) ഖണ്ഡത്തിനുശേഷം, താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത്: 


" ( കെ ) സർക്കാർ നാമ നിർദ്ദേശം ചെയ്യുന്ന പോലീസ് ഇൻസ്പെക്ടർ 
ജനറലിന്റെ പദവിയിൽ കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. . 


12 


3 


4 , 


5 . 


6 , 


59 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്റ്റിലെ 59 -ാം വകുപ്പിലെ , ( 23 -ാം 
ഉപവകുപ്പിനു പകരം താഴെപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 

“ ( 2 ) അതോറിറ്റിയുടെ ഒരു യോഗത്തിന്റെ ക്വാറം ചെയർമാനുൾപ്പെടെ 
അഞ്ച് അംഗങ്ങൾ ആയിരിക്കേണ്ടതാണ്. . 

70 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്റ്റിലെ 70 -ാം വകുപ്പിലെ , ( 3 ) -ാം 
ഉപവകുപ്പിനു പകരം താഴെപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 

“ ( 3 ) 7 -ാം വകുപ്പിലെയോ 37 -ാം വകുപ്പ് ( 3 ) -ാം ഉപവകുപ്പിലെയോ ( 4 )ം 
ഉപവകുപ്പിലെയോ വ്യവസ്ഥകൾ ലംഘിക്കുന്ന ഏതൊരാളെയും, കുറ്റസ്ഥാപനത്തിൻമേൽ, 
മൂന്നു വർഷംവരെയാകാവുന്ന കാലയളവിലേക്കുള്ള തടവോ, രണ്ട് ലക്ഷം രൂപ 
വരെയാകാവുന്ന പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ നൽകി ശിക്ഷിക്കേണ്ടതാണ്. . 

70 എ എന്ന പുതിയ വകുപ്പ് ചേർക്കൽ. - പ്രധാന ആക്റ്റിലെ 70 -ാം 
വകുപ്പിനു ശേഷം താഴെപ്പറയുന്ന വകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 

“ 70 എ. മജിസ്ട്രേറ്റിന്റെ പ്രത്യേക അധികാരിത . -1973 - ലെ ക്രിമിനൽ 
നടപടി നിയമസംഹിതയിലെ (1974 - ലെ 2 -ാം കേന്ദ്ര ആക്റ്റ്) 29 -ാം വകുപ്പ് 2 -ാം 
ഉ പ വ കു പ്പിൽ എന്തു തന്ന അട ങ്ങി യി രു ന്നാ ലും , ഈ ആക്റ്റിൻ കീഴിൽ 
ശിക്ഷിക്ക പ്പെ ടാ വുന്ന കുറ്റങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വരെ യാ കാ വുന്ന പിഴ 
ചുമത്തു വാൻ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിന് അധികാരമു ണ്ടായിരി 
ക്കുന്നതാണ്. . 

72 -ാം വകുപ്പിന്റെ ഭേദ ഗതി. പ്രധാന ആക്ടിലെ 72 -ാം വകുപ്പ് ( സി ) 
ഖണ്ഡത്തിൽ “രണ്ടുവർഷം വരെയാകാവുന്നതും എന്നാൽ ആറുമാസത്തിൽ കുറയാൻ 
പാടില്ലാത്തതുമായ ഒരു കാലയളവിലേക്കുള്ള തടവും മുപ്പത്തയ്യായിരം രൂപവരെ 
യാകാവുന്ന പിഴയും എന്നീ വാക്കുകൾക്കുപകരം “മൂന്നുവർഷം വരെയാകാവുന്നതും 
എന്നാൽ ഒരു വർഷത്തിൽ കുറയാൻ പാടില്ലാത്തതുമായ ഒരു കാലയളവിലേക്കുള്ള 
തടവും രണ്ടുലക്ഷം രൂപവരെയാകാവുന്ന പിഴയും എന്നീ വാക്കുകൾ ചേർക്കേണ്ടതാണ്. 
8. റദ്ദാ ക്കലും ഒഴി വാ ക്ക ലും . ” ( 1 ) 

കേ രള 

ജല സ ച നവും 
ജലസംരക്ഷണവും ( ഭേദഗതി) ഓർഡിനൻസ് ( 2018 - ലെ 21 ) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 

( 2 ) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽതന്നെയും, പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ഭേദ ഗതി ചെയ്യ പ്പെട്ട പ്രധാന ആക്റ്റിൻ കീ ഴിൽ ചെയ്തതോ ചെയ്ത താ യി 
കരുതപ്പെടു ന 

ന്നതോ ആയ ഏതെങ്കിലും കാര്യമോ എടു ത്തതോ എടുത്ത തായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ ഈ ആക്റ്റ് പ്രകാരം ഭേദഗതി 
ചെയ്യ പ്പെട്ട ( പധാ ന ആക്റ്റിൻകീഴിൽ ചെയ് ത തായോ 

എടു ത്ത താ യോ 
കരുതപ്പെടേണ്ടതാണ്. 


7 . 


2018 - ല 


( ശരിത്തർജ്ജമ ) 


ഇന്ദുകല , പി . 
അഡീഷണൽ നിയമ സെക്രട്ടറി. 


13 


